O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 14 


Tuesday , 14th December 2021 


1197 വൃശ്ചികം 29 
29th Vrischikam 1197 


1943 അഗ്രഹായനം 23 
23rd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


49 


Vol . X 


No. 


Part III 


Registration Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


110 


KERALA GAZETTE 


Part III 


2021 


ന 


ഇടപ്പള്ളി എക്സ് ഒഫിഷ്യാ ചിട്ടി രജിസ്ട്രാർ ആഫീസിൽ നിന്നും പരസ്യം ചെയ്യുന്നത് . 

( 1 ) 

ഒക്ടോബർ 12 . 
കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പാലാരിവട്ടം ബ്രാഞ്ചിൽ 
നിന്നും ബ്രാഞ്ച് മാനേജർ തലയാൾ നിന്ന് ഈ ആഫീസിൽ 18-9-2009 -ാം തീയതി സബ് രജിസ്ട്രാർ 
ഇടപ്പള്ളിയിൽ 51/2009 -ാം നമ്പരായി രജിസ്റ്റർ ചെയ്ത് 23-9-2009 - ൽ ആരംഭിക്കുകയും 15-12-2017 - ൽ 
അവ സാ നിക്കുകയും ചെയ് ത 11,00,000 ( ഒരു ലക്ഷം ) ചിട്ടി മുത ലിന് സമ മാ യ 81,00,000 
( ഒരു ലക്ഷം ) എറണാകുളം സബ് ടഷ റി യിൽ നിക്ഷേപിച്ച 24 -8-2009 -ാം തീയ തി യിലെ 
TFD JJ 137794 / C 10199 -ാം നമ്പർ സ്ഥിര നിക്ഷേപ രസീത് ജാമ്യം സ്വീകരിച്ച് ഈ ഓഫീസിലെ IV-ാം 
പുസ്തകം 374 -ാം വാല്യം 101- 102 -ം വശങ്ങളിൽ 289 { 2009 -ാം നമ്പരായി ജാമ്യപ്രതം രജിസ്റ്റർ ചെയ്ത് ടി 
ഡെപ്പോസിറ്റ് രസീത് ഇവിടെ ജാമ്യമായി ഏൽപ്പിച്ചിരിക്കുന്നതും ടി ചിട്ടിയുടെ ബാക്കി പ്രതങ്ങളെല്ലാം 
കമീപകാരം ആഡിറ്റ് ചെയ് ത് ആഡിറ്റ് സർട്ടിഫിക്കറ്റ് യഥാ കാലം ഈ ആഫീസിൽ ഫയൽ 
ചെയ്തിട്ടുള്ളതും ടി ചിട്ടി സംബന്ധമായ ഇടപാടുകളെല്ലാം തീർന്നിട്ടുള്ളതിനാൽ ജാമ്യബാദ്ധ്യത വിടർത്തി 
മുമ്പന് തിരികെ കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗസറ്റിൽ പരസ്യ പ്പെടു ത്തുന്ന തീയതി മുതൽ ഒരു മാസത്തിനകം ഈ ഓഫീസിൽ രേഖാ മൂലം 
ബോധിപ്പിച്ചുകൊള്ളണ്ടതും അതിനുശേഷം വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 


( 2 ) 

2021 ഒക്ടോബർ 8 . 
കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപസസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കളമശ്ശേരി ബ്രാഞ്ചിൽ 
നിന്നും ബാഞ്ച് മാനേജർ തല യാൾ നിന്ന് ഈ ആഫീസിൽ 30-4 -2012 -ാം തീയതി 22/2012 -ാം 
നമ്പരായി രജിസ്റ്റർ ചെയ്ത് 30-4-2012 - ൽ ആരംഭിക്കുകയും 19-7-2020 - ൽ അവസാനിക്കുകയും ചെയ്ത 
X10,00,000 ( പത്തു ലക്ഷം ) ചിട്ടി മുതലിന് സമമായ $ 10,00,000 ( പത്തു ലക്ഷം ) ആലുവ സബ് ട്രഷറിയിൽ 
നിക്ഷേപിച്ച 26-4-2012 -ാം തീയതിയിലെ TFD 13851 -ാം നമ്പർ സ്ഥിര നിക്ഷേപ രസീത് ജാമ്യം സ്വീകരിച്ച് 
ഈ ഓഫീസിലെ IV-ാം പുസ്തകം 403 -ാം വാല്യം 57-9 58 -ാ വശങ്ങളിൽ 131 | IV | 2012-ാം നമ്പരായി 
രജിസ്റ്റർ ചെയ്ത് ജാമ്യ പത്രം ടി 22/12 ചിട്ടി സംബന്ധമായ ഇടപാടുകളെല്ലാം തീർന്നിട്ടുള്ളതിനാൽ 
ജാമ്യബാദ്ധ്യത വിടർത്തി മുമ്പന് തിരികെ കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യ പ്പെടു ത്തുന്ന തീയതി മുതൽ ഒരു മാസ ത്തി നകം ഈ 
ഓഫീസിൽ രേഖാ മൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും അതി നു ശേഷം വരുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 


( ഒപ്പ് ) 
സബ് രജിസ്ട്രാർ . 


ഇടപ്പള്ളി . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14th December 2021 


KERALA GAZETTE 


111 


മാന്നാർ എക്സ് ഒഫിഷ്യാ ചിട്ടി രജിസ്ട്രാർ ആഫീസിൽ നിന്നും പരസ്യം ചെയ്യുന്നത് . 


21-0 


22-0 


20-00 


2021 സെപ്റ്റംബർ 25 . 
കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് തൃശ്ശൂർ ടി കമ്പനിക്കുവേണ്ടി മാന്നാർ ബ്രാഞ്ച് 
മാനേജർ തലയാൾ നിന്ന് ഈ ആഫീസിൽ 6 / 12 -ാം നമ്പരായി വര്യോല രജിസ്റ്റർ ചെയ്ത് 24-2-2012 - ൽ 
ആരംഭിച്ച് 22-7-2020 - ൽ അവസാനിപ്പിച്ച ? 5,00,000 ( അഞ്ചു ലക്ഷം ) മുതലുള്ള ചിട്ടിയുടെ ഉറപ്പിലേക്കായി 
മുൻ പിൻ ചിട്ടി മുത ലിനു സമ മാ യ 75,00,000 ( അഞ്ചു ലക്ഷം ) മാന്നാർ സബ് ട്രഷറി യിൽ 
TFD 1001 JJ No. - 870991-ാം നമ്പരായി മാന്നാർ സബ്രഷറിയിൽ നിക്ഷേപിച്ച് ടി നിക്ഷേപം ജാമ്യം 
സ്ഥാപിച്ച് ഈ ആഫീസിൽ 2012 -ാം ആണ്ട് ഫെബ്രുവരി മാസം 17 -ാം തീയതി IV-ാം പുസ്തകം 107 -ാം 
വാല്യം വശങ്ങളിൽ 

നമ്പ രാ യി ജാ മ്യ പതം രജി സ്റ്ററാക്കി 

ടി 
ഡിപ്പോസിറ്റ് രസീത് ഇവിടെ ജാമ്യമായി ഏൽപ്പിച്ചിട്ടുള്ളതും ചിട്ടിയുടെ ബാലൻസ് ഷീറ്റ് ക്രമപ്രകാരം 
ആഡിറ്റ് ചെയ്യിച്ച് ആഡിറ്റ് സർട്ടിഫിക്കറ്റുകൾ യഥാകാലം ഈ ആഫീസിൽ ഫയൽ ചെയ്തിട്ടുള്ളതും ടി 
ചിട്ടി സംബന്ധമായ എല്ലാ ഇടപാടുകളും തീർന്നിരിക്കുന്നതായി കാണിച്ച് ജാമ്യ ബാദ്ധ്യത വിടർത്തി ടി 
നിക്ഷേപത്തുക തിരികെ കിട്ടണമെന്ന് മുൻപൻ അപേക്ഷിച്ചിരിക്കുന്നതും ടി ചിട്ടി സംബന്ധമായ 
യാതൊരു തുകയും മുൻപനിൽ നിന്നും ഈടാക്കേണ്ടതായിട്ടില്ലെന്നു എനിക്കു ബോദ്ധ്യം വന്നിട്ടുള്ളതു 
മാകയാൽ ടി നിക്ഷേപത്തുക ജാമ്യബാദ്ധ്യതയിൽ നിന്നും വിടർത്തി മുമ്പന് തിരികെ കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ ഒരു മാസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളണ്ടതും ആയതിനുശേഷം 
വരുന്ന ആക്ഷേപത്തെപ്പറ്റി ഗൗനിക്കുന്നതല്ലാത്തതുമാകുന്നു . 


( ഒപ്പ് ) 
അസിസ്റ്റന്റ് ചിട്ടി രജിസ്ട്രാർ . 


മാന്നാർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.14 02:41:40 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


